Kerala Gazette No. 14 dated 6th April 2021 . 


PART I 


Section iii 


Ee E 


ന 


ജ 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - ബി ) വകുപ്പ് 


വിജ്ഞാപനം 


2019 മാർച്ച് 1 


നമ്പർ 21498 ലെഗ്.ബി 1 / 2018 നിയമം , 


തിരുവനന്തപുരം , 


1194 കുംഭം 17 
1940 ഫാൽഗുനം 10 . 


2019 മാർച്ച് 1 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


ബി . ജി . ഹരീന്ദ്രനാഥ് , 

നിയമ സെക്രട്ടറി . 


G - 20 / 2021 / DTP . 


19 


2 


2019 - ലെ 14 -ാം നമ്പർ ഓർഡിനൻസ് 


2019 - ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ 

( ഭേദഗതി ) ഓർഡിനൻസ് 


സം വ ത്സ ര ത്തിൽ കേരള ഗവർണ്ണർ 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപതാം 
വിളംബരപ്പെടുത്തിയത് . 


1951 - ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓർഡിനൻസ് 


പീഠിക . 2018 - ലെ മദാസ് ഹിന്ദു മത ധർമ്മ എൻഡോവ്മെന്റുകൾ ( രണ്ടാം 
ഭേദഗതി ) ഓർഡിനൻസ് ( 2018 - ലെ 54 ) 2018 ഒക്ടോബർ 17 -ാം തീയതി കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

2018 നവംബർ 27 -ാം തീയതി ആരംഭിച്ച് 2018 ഡിസംബർ 13 -ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത 
ഓർഡിനൻസിനു പകരം കേരള സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്ന 
തിനുള്ള ഒരു ബിൽ പതിനാലാം കേരള നിയമസഭയുടെ 168 -ാം നമ്പർ ബില്ലായി 
പ്രസിദ്ധീകരിച്ചുവെങ്കിലും ആയത് കേരള നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും 
പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 

പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2018 - ലെ 
മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ ( രണ്ടാം ഭേദഗതി ) ഓർഡിനൻസ് 
( 2019 ലെ 4 ) 2019 ജനുവരി 7 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും , 

2019 ജനുവരി 25 -ാം തീയതി ആരംഭിച്ച് 2017 ഫെബ്രുവരി 12 -ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പത 
ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള 
ഒരു ബിൽ നിയമ സ ഭ യിൽ അ വ ത രിപ്പി ക്കു ന്ന തിനും പാസ്സാ ക്കു ന്ന തിനും 
കഴിയാതിരുന്നതിനാലും ; 

പ്രസ്തുത ഓർഡിനൻസിന് ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം 
( 2 ) -ാം ഖണ്ഡം ( എ ) ഉപഖണ്ഡപ്രകാരം 2019 മാർച്ച് 8 -ാം തീയതി പ്രാബല്യമില്ലാതായി 
തീരുമെന്നതിനാലും ; 

പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താതിരിക്കുന്നപക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും ; 


20 


3 


കേരള സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോധ്യമായിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ , ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം 
( 1 ) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : - 


2 019 - ല 


1. ചു രു ക്ക പേരും ( പാരം ഭവും .- ( 1 ) ഈ ഓർ ഡി നൻ സിന് 
മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ ( ഭേദഗതി ) ഓർഡിനൻസ് എന്ന് പേര് 


പറയാം . 


( 2 ) ഇത് 2018 ഒക്ടോബർ 17 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ് . 


2. 1951 - ലെ XIX-ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ് . 
ഈ ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത് , 1951 - ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ 
എൻഡോവ്മെന്റുകൾ ആക്റ്റിന് ( 1951 - ലെ XIX-ാം മദ്രാസ് ആക്ട് ) ( ഇതിനുശേഷം 
പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക ) 3 -ാം വകുപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്ന 
ഭേദഗതിക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ് . 

3. 1 എ വകുപ്പിന്റെ ഭേദഗതി . പ്രധാന ആക്റ്റിലെ 7 എ വകുപ്പിന്റെ ( 2 ) -ാം 
ഉപവകുപ്പിൽ , നിലവിലുള്ള ക്ലിപ്തനിബന്ധനയ്ക്കു പകരം താഴെപ്പറയുന്ന ക്ലിപ്ത 
നിബന്ധന ചേർക്കേണ്ടതാണ് , അതായത് 


“ എന്നാൽ , അങ്ങനെയുള്ള ഒരംഗത്തിന് , തുടർച്ചയായി രണ്ടു കാലയളവുകളിലേക്ക് 
മാത്രമേ വീണ്ടും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതിനോ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നതിനോ 
അർഹതയുണ്ടായിരിക്കുകയുള്ളൂ ' . 

4. റദ്ദാ ക്കലും ഒഴി വാ ക്ക ലും .- ( 1 ) 2018 - ലെ മദ്രാസ് ഹിന്ദു മ ത ധർമ്മ 
എൻഡോവ്മെന്റുകൾ ( രണ്ടാം ഭേദഗതി ) ഓർഡിനൻസ് ( 2019 - ലെ 4 ) ഇതിനാൽ 
റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും , പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതോ ചെയ്തതായി 
കരുതപ്പെടു ന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടു ത്തതോ എടുത്ത തായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻ കീഴിൽ ചെയ്തതായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ് . 


( ശരിത്തർജ്ജമ ) 


കെ . എ . ശ്രീലത , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി . 


21 


